Kerala Gazette No. 1 dated 5th January 2010 . 
PART I 


Section iii 


- YEAR 


ENT 


കേരള സർക്കാർ 
നിയമ ( നിർമ്മാണം- സി ) വകുപ്പ് 


വിജ്ഞാപനം 


നമ്പർ 1204 ലെഗ്. സി2/ 2009/ നിയമം. 


2009 ആഗസ്റ്റ് 1. 
തിരുവനന്തപുരം, 

- 1931 ശ്രാവണം 10. 


2009 ആഗസ്റ്റ് 1 -ാം തീയതി ഗവർണ്ണർ വിളംബരപ്പെടുത്തിയ താഴെപ്പറയുന്ന 
ഓർഡിനൻസ് പൊതുജനങ്ങളുടെ അറിവിലേക്കായി ഇതിനാൽ പ്രസിദ്ധപ്പെടുത്തുന്നു. 


ഗവർണ്ണറുടെഉത്തരവിൻപ്രകാരം, 


- കെ . ജോൺ ബ്രിട്ടോ, 
നിയമവകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി. 


G. 671 /2009 /DTP . 


2009 - ലെ 17 -ാം നമ്പർ ഓർഡിനൻസ് 


2009 - ലെ കേരള കള്ള് വ്യവസായ തൊഴിലാളി 

ക്ഷേമനിധി ( ഭേദഗതി) ഓർഡിനൻസ് 


ഭാരത റിപ്പബ്ലിക്കിന്റെ അറുപതാം സം വ ത്സ ര ത്തിൽ കേരള ഗവർണ്ണർ 
വിളംബരപ്പെടുത്തിയത്. 


1969- ലെ കേരള കള്ള് വ്യവസായ തൊഴിലാളി ക്ഷേമനിധി 

ആക്റ്റ് വീണ്ടും ഭേദഗതി ചെയ്യുന്നതിനുള്ള 


ഒരു 

ഓർഡിനൻസ് 
പീഠിക . - 1969 - ലെ കേരള കള്ള് വ്യവസായ തൊഴിലാളി ക്ഷേമനിധി ആക്റ്റ് 
ഇതി നു ശേഷം കാണുന്ന ആവ ശ്യ ങ്ങൾക്കായി വീണ്ടും ഭേദഗതി ചെയ്യു ന്നത് 
യുക്തമായിരിക്കയാലും ; 

2009 - ലെ കേരള കള്ള് വ്യവസായ തൊഴിലാളി ക്ഷേമ നിധി ( ഭേ ദ ഗ തി ) 
ഓർഡിനൻസ് ( 2009 - ലെ 5 ) 2009 ജനു വരി 18 -ാം തീയതി കേരള ഗവർണ്ണർ 
വിളംബരപ്പെടുത്തിയിരുന്നതിനാലും ; 

2009 , ഫെബു വരി 13 -ാം തീയതി ആരംഭിച്ച് 2009, മാർച്ച് 3 -ാം തീയതി 
അവസാനിച്ച കേരള സംസ്ഥാന നിയമസഭയുടെ സമ്മേളനകാലത്ത് പ്രസ്തുത 
ഓർഡിനൻസിനുപകരം സംസ്ഥാന നിയമസഭയുടെ ഒരു ആക്റ്റ് കൊണ്ടുവരുന്നതിനുള്ള 
ഒരു ബിൽ നിയമസഭയിൽ അവതരിപ്പിക്കുന്നതിനും പാസ്സാക്കുന്നതിനും കഴിയാതിരുന്ന 
തിനാലും ; 

- പ്രസ്തുത ഒർഡിനൻസിലെ വ്യവസ്ഥകൾ നിലനിർത്തുന്നതിനായി 2009 - ലെ 
കേരള കള്ള് വ്യവസായ തൊഴിലാളി ക്ഷേമനിധി ( ഭേദഗതി) ഓർഡിനൻസ് (2009 - ലെ 7 ) 
2009 മാർച്ച് 26 -ാം തീയതി ഗവർണ്ണർ വിളംബരപ്പെടുത്തിയിരുന്നതിനാലും ; 

- 2009 ജൂൺ 22 -ാം തീയതി ആരംഭിച്ച് 2009,ജൂലൈ 24 -ാം തീയതി അവസാനിച്ച 
കേരള സംസ്ഥാന നിയമസഭയുടെ സമ്മേളനകാലത്ത് പ്രസ്തുത ഓർഡിനൻസിനുപകരം 
സംസ്ഥാന നിയമസഭയുടെ ഒരു ആക്റ്റ് കൊണ്ടുവരുന്നതിനുള്ള ഒരു ബിൽ നിയമ 
സഭയിൽ അവതരിപ്പിക്കുന്നതിനും പാസ്സാക്കുന്നതിനും കഴിയാതിരുന്നതിനാലും ; 

ഭാരതത്തിന്റെ ഭരണഘടനയുടെ 213 -ാം അനുച്ഛേദം ( 2) -ാം ഖണ്ഡം ( എ ) 
ഉപ ഖണ്ഡപ്രകാരം, പ്രസ്തുത ഓർഡിനൻസിന് 2009, ആഗസ്റ്റ് 3 -ാം തീയതി 
പ്രാബല്യമില്ലാതായിത്തീരുമെന്നതിനാലും ; 

- പസ്തുത ഓർ ഡി നൻ സിലെ വ്യവ സ്ഥ കൾ നില നിർത്തി യി ല്ലെ ങ്കിൽ 
വൈഷമ്യങ്ങൾഉണ്ടാകുമെന്നതിനാലും ; 


കേരള സംസ്ഥാന നിയമസഭ സമ്മേളനത്തിലല്ലാത്തതിനാലും താൻ സത്വര 
നടപടി എടുക്കേണ്ടത് ആവശ്യമാകുന്ന സാഹചര്യങ്ങൾ നിലവിലുണ്ടെന്ന് കേരള 
ഗവർണ്ണർക്ക് ബോദ്ധ്യമായിരിക്കുന്നതിനാലും ; 

ഇപ്പോൾ, അതിനാൽ, ഭാരതത്തിന്റെ ഭരണഘടനയുടെ 213 -ാം അനുച്ഛേദം (1) -ാം 
ഖണ്ഡ പ്രകാരം നൽകപ്പെട്ട അധികാ ര ങ്ങൾ വിനിയോഗിച്ച്, കേരള ഗവർണ്ണർ 
താഴെപ്പറയുന്ന ഓർഡിനൻസ് വിളംബരപ്പെടുത്തുന്നു : 

| 1. ചുരുക്കപ്പേരും പ്രാരംഭവും. - (1 ) ഈ ഓർഡിനൻസിന് 2009 - ലെ കേരള 
കള്ള് വ്യവസായ തൊഴിലാളി ക്ഷേമനിധി ( ഭേദഗതി) ഓർഡിനൻസ് എന്ന് പേര് പറയാം. 

| ( 2 ) ഇത് 2009 ജനു വരി 19 -ാം തീയതി പാബ ല്യ ത്തിൽ വന്ന തായി 
കരുതപ്പെടേണ്ടതാണ്. 

2. 1969- ലെ 22 -ാം ആക്റ്റ് താൽക്കാലികമായി ഭേദഗതി ചെയ്യപ്പെടേണ്ടതാണ്. 
ഈ ഓർഡിനൻസ് നിലവിലിരിക്കുന്ന കാലത്ത്, 1969 - ലെ കേരള കള്ള് വ്യവസായ 
തൊഴിലാളി ക്ഷേമ നിധി ആക്റ്റിന് ( 1969 - ലെ 22 ) ( ഇ തി നു ശേഷം പ്രധാന 
ആക്റ്റ്എന്നാണ് പരാ മർ ശി ക്ക പ്പെ ടു ക ) 3 മുതൽ 5 വരെ വകുപ്പുകളിൽ 
വിനിർദ്ദേശിച്ചിരിക്കുന്ന ഭേദഗതികൾക്ക് വിധേയമായി പ്രാബല്യമുണ്ടായിരിക്കുന്നതാണ്. 
3. 2 -ാം വകുപ്പിന്റെ ഭേദഗതി. പ്രധാന ആക്റ്റിലെ 2 -ാം വകുപ്പിൽ, - 

- ( എ ) ഖണ്ഡത്തിനുശേഷം, താഴെപ്പറയുന്ന ഖണ്ഡം കൂട്ടിച്ചേർക്കേണ്ടതാണ്, 
അതായത്: 

- “ (എഎ ) “നഷ്ടപരിഹാരം ” എന്നാൽ ഒരു അംഗത്തിന് അയാൾ തൊഴിലിൽ 
ഏർപ്പെട്ടിരിക്കു മ്പോൾ അയാൾക്ക് ഉണ്ടാകുന്ന പരി ക്കു ക ളുടെ ചികിത്സയ്ക്ക് 
അല്ലെങ്കിൽ അപ്രകാരം ഉണ്ടാകുന്ന പരിക്കുകളുടെ ഫലമായി അയാൾ മരണപ്പെടുന്ന 
സംഗതിയിൽ അയാളുടെ നിയമാനുസൃത അവകാശികൾക്ക് മൊത്തമായി നൽകേണ്ടതായ 
തുക എന്നർത്ഥമാകുന്നു . . 

4. 4 -ാം വകുപ്പിന്റെ ഭേദഗതി. -- പ്രധാന ആക്ടിലെ 4 -ാം വകുപ്പിൽ , - 

- (1) ( 1) -ാം ഉപവകുപ്പിൽ, “കൂലിയുടെ എട്ടുശതമാനമായിരിക്കേണ്ടതും” എന്ന 
വാക്കുകൾക്കുപകരം “കൂലിയുടെ പത്തുശതമാനമായിരിക്കേണ്ടതും എന്ന വാക്കുകൾ 
ചേർക്കേണ്ടതാണ്; 

(2 ) (3 ) -ാം ഉപവകുപ്പിനുശേഷം, താഴെപ്പറയുന്ന ഉപവകുപ്പും, വിശദീകരണവും 
ചേർക്കേണ്ടതാണ്, അതായത്: 

- “(4) നഷ്ടപരിഹാരം നൽകുന്നതിനു വിനിയോഗിക്കുന്നതിനായി ഓരോ 
തൊഴിലുടമയും തന്റെ അധീനതയിലുള്ള കള്ള് ചെത്തുന്ന, ഓരോ തെങ്ങിന്റെയും 
സംഗതിയിൽ ഓരോ അർദ്ധ വർഷത്തിലും പത്തു രൂപയും, ഓരോ പന യു ടെയും 
സംഗതിയിൽ വർഷംതോറും ഇരുപതുരൂപയും നിധിയിലേക്ക് അടയ്ക്കേണ്ടതാണ്. 

- വിശദീകരണം. - ( 4 ) -ാം ഉപവകുപ്പുപ്രകാരം തൊഴിലുടമ നൽകേണ്ടതായ 
തുകയ്ക്ക് തുല്യമായ അംശദായം നൽകാൻ തൊഴിലാളി ബാദ്ധ്യസ്ഥനായിരിക്കുന്നതല്ല. . 


5 . പട്ടിക യുടെ ഭേദ ഗതി. - പധാ ന ആക്റ്റിലെ പട്ടി ക യിൽ, 16 എ എ 
ഇനത്തിനുശേഷം, താഴെപ്പറയുന്ന ഇനം കൂട്ടിച്ചേർക്കേണ്ടതാണ്, അതായത് - 

“16 എ എ എ . നിധിയിൽ നിന്നും നഷ്ട പ രി ഹാരം നൽകു ന്ന തിനുള്ള 
അർഹതയും രീതിയും. . 

6 . റദ്ദാക്കലും ഒഴിവാക്കലും. - ( 1) 2009 - ലെ കള്ള് വ്യവസായ തൊഴിലാളി 
ക്ഷേമനിധി ഓർഡിനൻസ് (2009 - ലെ 7) ഇതിനാൽ റദ്ദാക്കിയിരിക്കുന്നു . 

( 2 ) അങ്ങനെ റദ്ദാക്കിയിരുന്നാൽ തന്നെ യും , പ്രസ്തുത ഓർഡിനൻസ് 
പ്രകാരം ഭേദഗതി ചെയ്ത പ്രധാന ആക്റ്റിൻ കീഴിൽ ചെയ്തതോചെയ്തതായി 
കരു ത പ്പെടു ന്നതോ ആയ ഏതെങ്കിലും കാര്യമോ അല്ലെങ്കിൽ എടു ത്ത തോ , 
എടുത്തതായി കരുതപ്പെടുന്നതോ ആയ ഏതെങ്കിലും നടപടിയോ ഈ ഓർഡിനൻസ് 
പ്രകാരം ഭേദഗതി ചെയ്ത പ്രധാന ആക്സിൻ കീഴിൽ ചെയ്തതോഎടുത്തതോ ആയി 
കരുതപ്പെടേണ്ടതാണ്. 


ആർ. എസ്. ഗവായ്, 

ഗവർണ്ണർ. 


( ശരിത്തർജ്ജമ ) 


എസ്. കുമാരി സുധ, 
നിയമവകുപ്പ് അഡീഷണൽ സെക്രട്ടറി. 


